Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL / TV ( N )/634/2015-17 


GOVERNN 


- 
കത 
: 


രള സർക്ക 
NMENT OF 


ർക്കുമാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 മേയ് 26 
26th May 2015 
1190 ഇടവം 12 
12th Idavam 1190 
1937 ജേഷ്ഠം 5 
5th Jyaishta 1937 


Vol . IV 


No . 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ കാര്യാലയം 

- തൈക്കാട് പി . ഒ., തിരുവനന്തപുരം- 695 014 
Ph: 0471- 2322833 , 2322844, Fax : 0471 -2322855 

Email:foodsafetykerala @ gmail.com 
Website : www . foodsafety.kerala . gov. in 


ദർഘാസ് പരസ്യം 


നമ്പർ സി - 1864 / 2015 . 


2015 മേയ് 5 . 


തിരുവനന്തപുരം ഗവൺമെന്റ് അനലിസ്റ്റ് ലാബിലേക്കും 
എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ റീജി യ ണൽ 
അനലിറ്റിക്കൽ ലാബുകളിലേക്കും 2015 - 16 കാലയളവിൽ 
കെമിക്കലുകൾ, റീയേജന്റുകൾ, ആസിഡ് സോൾവെന്റ് സ്, 
ഇൻഡിക്കേറ്റേഴ്സ്, കൺസ്യൂമബിൾസ് എന്നിവ വാങ്ങുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
1. ടെണ്ടർ നമ്പർ 1/2015 കെമിക്കലുകൾ 

അടങ്കൽ തുക - 15 ,00 ,000. 
നിരതദ്രവ്യം - 15, 000. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 2,300 + 5 % വാറ്റ്. 
പകർപ്പ് - 1,200 + 5 % വാറ്റ്. 


2, ടെണ്ടർ നമ്പർ 2 / 2015 - മൈക്രോബയോളജി കെമിക്കലുകൾ 

അടങ്കൽ തുക 15, 00,000. 
നിരതദ്രവ്യം - 15,000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ " 2,300 + 5 % വാറ്റ്. 
പകർപ്പ് - 1,200 + 5 % വാറ്റ്. 


ഫോറത്തിനും നൽകേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
ചെക്കുകളായോ ഡാഫുകളായോ സ്വീകരിക്കുന്നതല്ല. അസ്സൽ 
വാങ്ങിയവർക്കു മാത്രമേ പകർപ്പ് നൽകുകയുള്ളു. ദർഘാസ് 
സമർപ്പിക്കുന്നവർ - 100 മുദ്രപത്രത്തിൽ കേരള സർക്കാരിന്റെ 
ദർഘാസ് നിയമാവലി അനുസരിച്ചുള്ള സമ്മതപത്രം കൂടി 
നൽകേണ്ടതാണ്. അതോടൊപ്പം നിരതദ്രവ്യമായി നിശ്ചയി 
ച്ചിട്ടുള്ള തുക ഡിമാന്റ് ഡാഫ്റ്റായി നൽകേ ണ്ട താ ണ് . 
ദർഘാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങളുടെ വിലയിൽ 
വിൽപ്പന നികുതി കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. 


- എല്ലാദർഘാസുകൾക്കും ബാധകമായ നിയമങ്ങൾ ഇതിനും 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ 
ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കാര്യാലയത്തിൽ നിന്നും ലഭ്യമാകുന്ന 
താ ണ് . കൂടാതെ www.foodsafety .kerala . gov.in എന്ന 
വെബ്സൈറ്റിലും ലഭ്യമാണ്. 

പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനുമുള്ള അധികാരം ചുവടെ 
ഒപ്പ് വച്ചിട്ടുള്ള അധികാരിയിൽ നിക്ഷിപ്തമായിരിക്കും. 


3. ടെണ്ടർ നമ്പർ 3 / 2015 - ആസിഡ്, സോൾവെന്റ് സ്, 

ഇൻഡിക്കേറ്റേഴ്സ് 
അടങ്കൽ തുക 15, 00 ,000. 
നിരതദ്രവ്യം - 15,000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

- അസ്സൽ - 2,300 + 5 % വാറ്റ്. 

പകർപ്പ് - 1,200 + 5 % വാറ്റ്. 
4. ടെണ്ടർ നമ്പർ 4/ 2015 - കൺസ്യൂമബിൾസ് 

അടങ്കൽ തുക 15,00,000. 
നിരതദ്രവ്യം - 15,000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- 2,300 + 5 % വാറ്റ്. 

പകർപ്പ് - 1,200 + 5 % വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
1- 6- 2015 10 മണി മുതൽ 6- 6- 2015 വൈകിട്ട് 5 മണിവരെ. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 8 - 6 - 2015, 4 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമ യ വും 
10 - 6 - 2015 രാവിലെ 10 മണി. 


No . C - 1864/ 2015 / CFS. 

| 5th May 2015. 
Sealed tenders are invited for the supply of 
chemicals , reagents, consumables , acid and solvents to 
the Government Analyst Laboratory , Thiruvananthapuram , 
Regional Analytical Laboratory , Ernakulam and Regional 
Analytical Laboratory, Kozhikode for the year 2015 - 16 . 


1. Tender No. 1/2015 — Chemicals 


നിബന്ധനകൾ 


- താമ സിച്ചു ലഭിക്കുന്ന ദ ർ ഘാ സു കൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസുകളിൽ ദർഘാസ് 
നമ്പർ, ഇനം എന്നിവ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. 
ദർഘാസുകൾ കമ്മീഷണർ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കാര്യാലയം, 

തൈക്കാട് പി. ഒ., തിരുവനന്തപുരം- 695 014 എന്ന വിലാസ 
ത്തിൽ സമർപ്പിക്കേണ്ടതാണ്. സ്വീകാര്യമായ ദർഘാസുകൾ 
ആയത് നൽകുന്നവരുടെയോ അവർ അധികാരപ്പെടുത്തിയ 
വരുടെയോ സാന്നിദ്ധ്യത്തിൽ നിശ്ചിത തീയതിക്കു തന്നെ 
തുറക്കുന്നതാണ്. 


Estimated Cost - 15 ,00,000 . 
EMD - 15,000. 
Cost of tender form : 

Original - 2,300 + 5 % VAT. 

Duplicate = 1,200 + 5 % VAT. 
| 2 . Tender No. 2 / 2015 - Microbiology Chemicals 

Estimated Cost - 15,00, 000 . 
EMD - 15,000. 
Cost of tender form : 

Original - 2 ,300 + 5 % VAT. 

Duplicate - 1,200 + 5 % VAT . 
3. Tender No . 3/ 2015 - Acids, Solvents & Indicators 

Estimated Cost 15,00,000 . 
EMD - 15 ,000 . 
Cost of tender form : 

Original - 2 ,300 + 5 % VAT. 
Duplicate= 1,200 + 5 % VAT. 


ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ ആയതിന്റെ വിലയും, 
പകർപ്പും കൂടി ആവശ്യമുള്ളവർ ആയതിന്റെ വിലയും കൂടി 
മണി യോർ ഡ റായോ നേരിട്ടോ അടച്ച് കമ്മീ ഷ ണ ർക്ക് 
( ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, തിരു വ ന ന്ത പു രം ) രേഖാമൂലം 
അപേക്ഷ നൽകേണ്ടതാണ്. മണിയോർഡർ മുഖേന ദർഘാസ് 
ഫോറം ആ വ ശ്യ പ്പെടു ന്ന വരുടെ അപേക്ഷ ദർഘാസ് 
സമർപ്പിക്കുന്ന തീയതിക്ക് ഒരാഴ്ച മുമ്പ് ലഭിച്ചിരിക്കണം. 
കൂടാതെ മണിയോർഡർ ചാർജ്ജായി 25 കൂടി ഓരോ 


4 . Tender No. 4 /2015 — Consumables 


Estimated Cost - ` 15, 00 ,000 . 
EMD 15 ,000 . 


Cost of tender form : 

Original — \ 2,300 + 5 % VAT. 
Duplicate — 1,200 + 5 % VAT. 


Date and time of sale of tender forms— From 1 -6 - 2015 , 
10 a. m . to 6 -6 - 2015 , 5 p. m . 


Last date and time of receipt of tender — 8 -6 - 2015 , 
4 p . m . 


Date and time of opening of tender - 10 -6 - 2015 , 


10 a .m . 


CONDITIONS 


Late tenders will not be accepted . Tender No. 
and name of supply should be superscribed in the 
envelope. Tender should be addressed to the 
Commissioner, Commissionerate of Food Safety, Thycaud , 
Thiruvananthapuram -695 014 . Received tenders will be 
opened in the presence of the tenderers or their 
authorised representatives who are present at that time. 
Intending tenderers may submit written application to the 
Commissioner, Food Safety Commissionerate, 
Thiruvananthapuram to obtain tender forms. Tender forms 
should be accompanied by cash remittance which is the 
price fixed for a form and is not refundable under any 
circumstances . Cheques, Bank Drafts etc. will not be 
accepted towards the cost of tender forms. It will be sent 
to the firms registered post if payment is made by Money 
Order inclusive of postal charges " 25 (Rupees Twenty 
five only ) for each forms. Money Order will be accepted if 
it is received within five days prior to the date of 
submission of tenders . Duplicate tender forms will be 
issued to those who have purchase original tender forms. 

Tender should be accompanied by an agreement 
executed in Kerala Stamp Paper worth ` 100 (Rupees one 
hundred only ) along with the proposed EMD . The rate 
offered should be inclusive of all taxes. Further details can 
be available from the office of the Commissioner of Food 
Safety , Thiruvananthapuram during working hours or visit 
our Website : www .foodsafety.kerala .gov .in . 


The undersigned has the right to accept or reject 
any one of the tender without assigning any reason . 


(Sd .) 
Commissioner of Food Safety. 


